Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 

3 


Government of Kerala 
കേരള സർക്കാർ 

2013 


- Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 634/ 2012 - 14 


GOVERNU 


- 
കേര 


ള സർക് 


NMENT OF 


තල් 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


9th April 2013 
2013 ഏപ്രിൽ 9 
19th Chaithra 1935 
1935 ചൈതം 19 


15 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


No . C - 1197/ 2012 ( 3 ). 

- 8th March 2013. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act , 1969 (Act 21 of 1969) that 
the following Society , the particulars which are furnished 
in the Categorical Statement is registered by me today as 
a Co -operative Society under the said Act, on the basis 
of limited liability and that the bye -laws of the 
undermentioned Society is also hereby registered under 
the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


7 . പവർത്തന പരിധി - കൊയ്യാൽ ആയഞ്ചേരി ( ഗാ മ 

പഞ്ചായത്തിലെ 12 -ാം വാർഡിലെ മംഗലാട് പ്രദേശം 
ഉൾപ്പെട്ടതും. 
8. അതിരുകൾ: 
കിഴക്ക്- കല്ലിങ്ങൽതാഴ, പാറക്കുളങ്ങര പട്ടേരിമലമൽ 

നടപ്പാത , വലിയ പറമ്പത്ത് പുതുശ്ശേരി 
കണ്ടിതാ ഴ റോഡ്, കനാൽപാലം 

( തിരുവള്ളൂർ പഞ്ചായത്ത് അതിർത്തി). 
പടിഞ്ഞാറ് - കീരിയങ്ങാടി അക്വഡെറ്റ് കനാൽ റോഡ്, 

തയ്യുള്ളതിൽമുക്ക് റോഡ്. 
തെക്ക് നെല്ലിമുക്ക്- പനയുള്ളതിൽമുക്ക്, മാവുള്ളതിൽ 

മുക്ക് റോഡ് ( തിരുവള്ളൂർ പഞ്ചാ യ ത്ത് 

അതിർത്തി). 
വടക്ക് കല്ലിങ്ങൽ വരിയിലാട്ട് താഴ, കീരിയങ്ങാടി 

- രാജപാത . 
9. ബാദ്ധ്യത ക്ലിപ്തം. 
10 . പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
11. അംഗീകൃത ഓഹരിമൂലധനം - - 50,000. 
- 12. സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ് പ് 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരിമൂലധനം, സഞ്ചിത മായ കരുതൽ ധ നം , 
കെട്ടിട നിധി എന്നിവയുടെ ആകെത്തുക യിൽ 
നിന്നും സഞ്ചി ത മായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 

തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 
ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാര്യാലയം, കോഴിക്കോട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


1. സംഘത്തിന്റെ പേര് - മംഗലാട് ക്ഷീരോൽപ്പാ ദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 253 ( ഡി ) 
ആപ്കോസ്. 


2. രജിസ്റ്റർ ചെയ്ത തീയതി-- 8 - 3 - 2013. 
3. മേൽവിലാസം - മംഗലാട് ക്ഷീരോൽപാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡി. 253 ( ഡി) ആപ്കോസ്, 

പൊൻമേരിപറമ്പിൽ പി. ഒ., കോഴിക്കോട്- 673 542. 
4. പോസ്റ്റാഫീസ് പൊൻമേരിപറമ്പിൽ. 
5. താലൂക്ക് വടകര. 
6. ജില്ല കോഴിക്കോട്. 


REGISTRATION CERTIFICATE 


അതിർത്തികൾ: 


No. C - 2067/ 2011. 

6th March 2013 . 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co - operative Societies Act, 1969 (Act 21 of 1969 ) that 
the following Society , the particulars which are furnished 
in the Categorical Statement is registered by me today as 
a Co -operative Society under the said Act , on the basis 
of limited liability and that the bye- laws of the 
undermentioned Society is also hereby registered under 
the said section . 


തെക്ക്- ചാവറഗിരി മെയ്യാൽ റോഡ്, മെയ്യാൽ 

ഓടക്കൊല്ലി റോഡ്, ഓടക്കൊല്ലി 
അംഗനവാടി, ചാവറഗിരി ബപ്പാ സ് 
റോഡ്, ഓടക്കൊല്ലി കൂട്ടക്കുഴി റോഡ്, 

കർണ്ണാടക ഫോറസ്റ്റ്. 
വടക്ക് - മലാംകടവ് നമ്പ്യാർ മുക്ക് റോഡിൽ 

കൊച്ചുകരോട്ട് പടി മുതൽ നമ്പ്യാർ മുക്ക് 

വരെ. 
കിഴക്ക് കർണ്ണാടക ഫോറസ്റ്റ്, കാര്യങ്കോട് പുഴ. 
പടിഞ്ഞാറ്- ചാവറഗിരി മെയ്യാൽ റോഡ്, ഈട്ടിക്കൽ 

തോട്. 
ബാദ്ധ്യത - ക്ളിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം- - 50,000 ( “ അൻപതി 

- നായിരം മാത്രം). 
സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ് പ് 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധ നം , സഞ്ചിത മായ കരുതൽധ നം , 
കെട്ടിടനിധി എന്നിവയുടെ ആകെ തുകയിൽ നിന്ന് 
സഞ്ചിതമായ നഷ്ടങ്ങൾകുറച്ചാലുള്ളതുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേര് - ചാവറഗിരി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം, നമ്പർ കെ . ജി. 112 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- - 6 - 3- 2013. 
പോസ്റ്റ് ഓഫീസ്- പാലാവയൽ. 
താലൂക്ക് - ഹോസൂർഗ്ഗ്. 
ജില്ല കാസർഗോഡ്. 


പ്രവർത്തനപരിധി -ഈസ്റ്റ്എളേരി പഞ്ചായത്തിലെ 5, 6 
വാർഡുകൾ. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കാസർഗോഡ്. 


( ഒപ്പ്) 
- ഡെപ്യൂട്ടി ഡയറക്ടർ. 


